


കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 
വിജഞാനോത്സവം -'92 
പഞ്ചായത്ത്‌ തലം 
രണ്ടാം ഭാഗം 


യു.പി.വിഭാഗം ചോദ്യങ്ങള്‍ 


24-10-92 ശനി സമയം 1 മണിക്കൂര്‍ 
20-ദല - മാര്‍ക്ക്‌ 25. 


1. ചോദ്യങ്ങള്‍ ക്വിസ്‌ രൂപത്തിലാണ്‌ ചോദിക്കേണ്ടത്‌. ഓരോ ചോദ്യവും ചോ 
ദിച്ച്‌, ഉത്തരം എഴുതിക്കഴിഞ്ഞ ഉടനെ തന്നെ മൂല്യനിര്‍ണയം നടത്തുകയും മാര്‍ക്ക്‌ 
സ്ക്രോര്‍ ബോര്‍ഡില്‍ ചേര്‍ക്കുകയും വേണം. ശരിയായ ഉത്തരങ്ങള്‍ ചോദ്യത്തോടൊ 
പ്പമുണ്ട്‌. 

2. ആകെ 24 ചോദ്യങ്ങളാണ്‌ ഈ വിഭാഗത്തിലുള്ളത്‌. ഇതില്‍ ആദ്യത്തെ 10 
ചോദ്യങ്ങള്‍ യുറീക്കാ മാസികയില്‍ നിന്നുള്ളതാണ്‌. ബാക്കി 14 ചോദ്യങ്ങള്‍ പാഠപു 
സ്തകങ്ങള്‍, പൊതു വിജ്ഞാനം എന്നിവയില്‍ നിന്നുള്ളതാണ്‌, (ഇക്കാര്യം കുട്ടിക 
ളോടു പറയണം? റ 

1 മൂതല്‍ 23. വരെ ചോദ്യങ്ങള്‍ക്ക്‌ 1 മാര്‍ക്ക്‌ വീതം. 


24-ഠാമത്തെ ചോദ്ൃത്തിന്‌ 2 മാര്‍ക്ക്‌. 
ഉത്തരമെഴുതുക 


1. ബംഗാളികളുടെ ഒരു ഇഷ്ട മധുരപലഹാരമാണ്‌ സന്ദേശ്‌, ഇതേ പേരുള്ള ഒരു 
ബാലമാസികയുമുണ്ട്‌ ബാഗാളിയില്‍. അതിന്റെ എഡിറ്റര്‍ അടുത്തകാലത്ത്‌ 
മരിച്ചുപോയി. ആരായിരുന്നു അദ്ദേഹം? 


ഉത്തരം: സത്യജിത്റേ 
2. അധ്യാനത്തിന്റെയും കൂട്ടായ്മയുടേയും പ്രാധാന്യത്തെക്കുറിച്ച്‌ പല മഹാന്മാരും 
ഈന്നിപ്പറഞ്ഞിട്ടുണ്ട്‌. അതിലൊരാള്‍ പറഞ്ഞതിങ്ങനെയാണ്‌: ഗീതാ പഠനത്തേ 


ക്കാള്‍ ഫുട്‌ബോള്‍ കളിയിലൂടെ നിങ്ങള്‍ക്ക്‌ സ്വര്‍ഗ്ഗം പ്രാപിക്കാന്‍ കഴിയും. 
ആരാണ്‌ ഇങ്ങനെ പറഞ്ഞത്‌? 


ഉത്തരം: സ്വാമി വിവേകാനന്ദന്‍/ വിവേകാനന്ദന്‍ 


3. രോഗചികിത്സ നടത്തുന്നതോടൊപ്പം രോഗനിര്‍ണയത്തിന്‌ സഹായകമായ 
ഉപകരണങ്ങള്‍ കണ്ടുപിടിക്കുകയും ചെയ്ത പ്രശസ്തരായ ചില ഡോക്ടര്‍മാര്‍ 
ഉണ്ട്‌. റീന്‍ലീനക്‌ എന്ന ഫ്രഞ്ച്‌ ഡോക്ടര്‍ അക്കൂട്ടത്തില്‍ ഒരാളാണ്‌. വൈദൃശാ 
സത്രത്തിന്‌ അദ്ദേഹം സംഭാവന ചെയ്ത ഉപകരണം ഏതാണ്‌? 


ഉത്തരം: സ്റ്നെതയ്ക്കോപ്പ്‌ 


ര) 


10. 


ന്‌: ല്‍ 


ടോമിക്ക്‌ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം കിട്ടി. ഒരു പുസ്തകം. 
കടലാസ്സില്‍ അച്ചടിച്ച പുസ്തകം 2155-ാമാണ്ടില്‍ ജീവിക്കാന്‍ പോകുന്ന ടോമി 
എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്‌? 


ഉത്തരം: ഐസക്‌ അസിമോവ്‌ 
നമ്മുടെ രക്തത്തിന്റ നിറം ചുവപ്പാണ്‌. എന്നാല്‍ എല്ലാ ജീവികള്‍ക്കും ചുവപ്പു 


നിറമുള്ള രക്തമല്ല ഉള്ളത്‌. നീരാളി (001ഠവട) എന്ന ജീവിയുടെ രക്തത്തിന്റെ . 
നിറമെന്ത്‌? 


ഉത്തരം: നീല 
മലയാളത്തിലെ പ്രസിദ്ധ കഥാകൃത്ത്‌ മാധവിക്കുട്ടി അവരുടെ കുട്ടിക്കാലത്തെ 
കുറിച്ച്‌ യുറീക്കയില്‍ എഴുതിയത്‌ വായിച്ചിരിക്കുമല്ലോ. അവര്‍ എഴുതി: കുട്ടി 


കളെ വെറുതെ വിടണം, സ്വതന്ത്രചിന്ത വളര്‍ത്തണം. എന്റെ അമ്മ എനിക്കും 
ജ്യേഷ്ഠനും സ്വാതന്ത്ര്യം തന്നിരുന്നു.” ഇതില്‍ പറയുന്ന എന്റെ അമ്മ ആരാണ്‌ 


ഉത്തരം: ബാലാമണി അമ്മ . ൽ 
ബാര്‍സലോണ ഒളിംപിക്സില്‍ 6 സ്വര്‍ണ മെഡല്‍ മേടിക്കൊണ്ട്‌ എല്ലാവരുടേയും 


ശ്രദ്ധ പിടിച്ചുപറ്റിയ കായികതാരമാണ്‌ വിതാലി ഷെര്‍ബോ. ഏത്‌ ഇനത്തിലാണ്‌ 
അദ്ദേഹം മെഡലുകള്‍ നേടിയത്‌? 


ഉത്തരം: ജിംനാസ്റ്റിക്‌സ്‌ 
ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത്‌ എഴുതുക 
താഴെ പറയുന്നവയില്‍ ഇന്ത്യന്‍ നിര്‍മ്മിത റോക്കറ്റ്‌ ഉപയോഗിച്ച്‌ ബഹിരാകാ 
ശത്ത്‌ എത്തിച്ച ഉപഗ്രഹം ഏതാണ്‌? 
ഇന്‍സാറ്റ്‌ 18, ഇന്‍സാറ്റ്‌ 27,,'സ്രോസ്‌-൨ 
ഉത്തരം: സ്രോസ്‌- 
ഇരപിടിയന്മാരായ ഡ്രോസീറ, യുഭ്രിക്കുലേറിയ, നെപ്പന്തസ്‌ തുടങ്ങിയ 
സസ്യങ്ങളെക്കുറിച്ച്‌ വായിച്ചിരിക്കുമല്ലോ. എങ്ങനെയുള്ള സ്ഥലങ്ങളില്‍ 


വളരുന്ന ചെടികളാണ്‌ ഇരപിടിയന്മാരായി പരിണമിച്ചത്‌ ?( ശരിയായ ഉത്തരത്തെ 
സൂചിപ്പിക്കുന്ന അക്ഷരം മാത്രം എഴുതിയാല്‍ മതി. £, 8 അല്ലെങ്കില്‍ റാ 


൧. ധാരാളം ചെറു പ്രാണികളുള്ള പ്രദേശത്ത്‌. 
8. മണ്ണില്‍ ന്റൈടരജന്‍ വളങ്ങള്‍ കുറവുള്ള പ്രദേശത്ത്‌. 


€. പ്രകാശ സംശ്ലേഷണം നടത്താന്‍ വേണ്ടത്ര സൂര്യപ്രകാശം കിട്ടാത്ത 
പ്രദേശത്ത്‌. 


ഉത്തരം: 8 

ഹരിതഗൃഹം എന്നാല്‍ എന്താണെന്ന്‌ അറിയാമല്ലോ. എന്താണ്‌ ഹരിതഗൃഹപ്ര 
ഭാവം എന്നാല്‍; 

൧. ഹരിതഗൃഹങ്ങളില്‍ അനുഭവപ്പെടുന്ന ഇളംചൂട്‌ 

8. പച്ചപ്പുള്ള വീടുകളില്‍ അനുഭവപ്പെടുന്ന കുളിര്‍മ, 


(6. ഭൂമിയുടെ അന്തരീക്ഷത്തില്‍ കാര്‍ബണ്‍ ഡൈ ഓക്ക്ലൈഡ്‌, മീഥേന്‍ എന്നിവ 
അധികമാകുന്നതുമൂുലമുണ്ടാകുന്ന താപവര്‍ദ്ധന. 


ഉത്തരം; 


11, 


12. 


14. 


15. 


16. 


17. 


കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്‌. കേരളത്തിന്റെ നീളം ഏകദേശം എത്ര 
കിലോമീറ്റര്‍ വരും? 


475 കി.മീ, 575 കി.മീ, 675 കി.മീ, 

ഉത്തരം: 575 കി,മീ, 

ഭൂമിക്ക്‌ സൂര്യനില്‍ നിന്നുള്ള അകലം ഉരട്ടിയായി വര്‍ദ്ധിച്ചു എന്ന്‌ സങ്കല്‍പി 
ക്കുക. അപ്പോള്‍ താഴെ പറയുന്നവയില്‍ ഏത്‌ പ്രസ്മാവനയാണ്‌ തെറ്റായിരി 
ക്കുക. 

൧. ഭൂമിയിലെ വര്‍ഷത്തിന്റെ നീളം കൂടും 

8. ഭൂമിയിലെ ദിവസത്തിന്റെ നീളം കൂടും 

(6. ഭൂമിയിലെ ജലമെല്ലാം തണുത്തുറഞ്ഞുപോകും 


ഉത്തരം: 8 


13. 


ഇത്‌ ക്രിസ്തുവര്‍ഷം 1992. ഇരുപതാം നൂറ്റാണ്ട്‌ കഴിയാറായി എന്ന്‌ പറയാം. 
ക്രിസ്തുവര്‍ഷം 2000 എന്നുപറയുന്നത്‌: 


4. ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന വര്‍ഷം. 

8. ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യവര്‍ഷം. 

(. ഇവ രണ്ടുമല്ല. 

ഉത്തരം: 8 

താഴെ പറയുന്നവയില്‍ കേരളീയ കലാരൂപമല്ലാത്തത്‌ ഏതാണ്‌? 
മോഹിനിയാട്ടം, ഭരതനാട്യം, ചവിട്ടുനാടകം 

ഉത്തരം: ഭരതനാട്യം. 

ഭാരതീയ സംസ്റ്റാരം എന്ന്‌ പറയുന്നത്‌: 

൧. സിന്ധുനദീതട സംസ്‌കാരമാണ്‌. 

8. വേദങ്ങളിലും പുരാണങ്ങളിലും വിവരിക്കുന്ന ആര്യ സംസ്ക്കാരമാണ്‌. 


(0. ഇന്ത്യയില്‍ കുടിയേറിപ്പാര്‍ത്തവരുള്‍പ്പെടെ മൂഴുവന്‍ വിതയും 
സംസ്ത്റാരം ആണ്‌, കക 


ഉത്തരം: 6 

ഉത്തരമെഴുതുക 
1,3,9, ---, 81, 243. (ഇത്‌ ബോര്‍ഡില്‍ എഴുതുകാ 
ഇതില്‍ വിട്ടുപോയ സംഖ്യ ഏതാണ്‌? 


ഉത്തരം: 27 


ഒരു ക്ലോക്കിലെ ചെറിയ സൂചി ഒരു തവണ കറങ്ങിയെത്തുമ്പോള്‍ വലിയ സൂചി 
(മിനിട്ട്‌ സൂചി? എത്ര ൪൭.൮ണ കറങ്ങിയെത്തും? 


ഉത്തരം: 75 തവണ 


18. 


19. 


20. 


1. 


2. 


23. 


24. 


4 


ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ചും, ദണ്ഡിയാത്രയെക്കുറിച്ചും ഒക്കെ നിങ്ങള്‍ കേട്ടി 
രിക്കും. ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്‌ ദണ്ഡിയിലേക്കുള്ള മാര്‍ച്ച്‌ നടന്ന 
തെന്നും നിങ്ങള്‍ക്കറിയാം, ദണ്ഡി ഏത്‌ സംസ്ഥാനത്തിലാണ്‌? 


ഉത്തരം: ഗുജറാത്ത്‌ 

മലയാളത്തിലെ പ്രസിദ്ധമായ 3 കവിതകളാണ്‌ മാമ്പഴം, ബുദ്ധനും നരിയും ഞാ 
നും, പൂതപ്പാട്ട്‌ എന്നിവ. ഇതില്‍ രണ്ടെണ്ണത്തിന്റെ കര്‍ത്താവ്‌ ഇടശ്ശേരി ആണ്‌. 
മറ്റതിന്റെ കര്‍ത്താവ്‌ ആരാണ്‌? ) 

ഉത്തരം: വൈലോപ്പിള്ളി / വൈലോപ്പിള്ളി ശ്രീധരമേനോന്‍ 

ഒരു ദിവസം എന്റെ വീട്ടിനടുത്തുള്ള കുളത്തില്‍ ഞാന്‍ ഒരു പഠായല്‍ച്ചെടി ഇട്ടു. 
പിറ്റേന്ന്‌ അത്‌ 2 എണ്ണമായി. മൂന്നാം ദിവസം 4 എണ്ണമായി. നാലാം. ദിവസം 8 
എണ്ണമായി, അങ്ങനെ ഓരോ ദിവസവും ഉരട്ടിച്ചുകൊണ്ടിരുന്നു. 20 ദിവസം 
കൊണ്ട്‌ കുളംനിറഞ്ഞു. എങ്കില്‍ കുളം പകുതി നിറയാന്‍ എത്ര ദിവസം എടു 
ത്തിട്ടുണ്ടാകും. 


ഉത്തരം: 19 ദിവസം 
നമ്മുടെ ഉപ്പോഴത്തെ ഉപരാഷ്ട്രപതി കേരളീയനായ കെ.ആര്‍.നാരായണന്‍ 


ആണെന്നറിയാമല്ലോ. നമ്മുടെ ഒരു അയല്‍ രാജ്യത്തിലെ അംബാസിഡര്‍ എന്ന 
നിലയ്ക്ക്‌ അദ്ദേഹം മുമ്പ്‌ പ്രശസ്തസേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്‌. ഏതാണാ രാജ്യം? 


ഉത്തരം: (ചൈന? 
കുറുന്തോട്ടി, ആടലോടകം, കീഴാര്‍നെല്ലി ഇവ മൂന്നും ഓഷധ സസ്യങ്ങള്‍ 


ആണ്‌. ഇതില്‍ മഞ്ഞപ്പിത്തത്തിനുള്ള ഓഷധമായി ഉപയോഗിക്കുന്ന സസ്യം 
ഏതാണ്‌? 


ഉത്തരം; കീഴാര്‍നെല്ലി 


"പാണ്ടന്‍നായുടെ പല്ലിന്‌ ശയര്യം 

പണ്ടേ പോലെ ഫലിക്കുന്നില്ല 

ആരുടേതാണ്‌ ഈ വരികള്‍? 

ഉത്തരം: കുഞ്ചന്‍ നമ്പ്യാര്‍ 

രവിയുടെ സഹോദരിയാണ്‌ മിനി. മിനി പറഞ്ഞു: എനിക്ക്‌ സഹോദരന്മാരും 
സഹോദരിമാരും എണ്ണത്തില്‍ തുല്യമാണ്‌, അപ്പോള്‍ രവി പറഞ്ഞു. എനിക്ക 


ങ്ങനെയല്ല, എനിക്ക്‌ സഹോദരന്മാരുടെ തുരട്ടി സഹോദരിമാര്‍ ഉണ്ട്‌, എങ്കില്‍ 
അവരുടെ അച്ഛനമ്മമാര്‍ക്ക്‌ ആണ്‍ കുട്ടികള്‍ എത്ര? പെണ്‍കുട്ടികള്‍ എത്ര? 


(ഈ ചോദ്യത്തിന്‌ 2 മാര്‍ക്ക്‌. പൂര്‍ണമായ ശരിയുത്തരത്തിന്‌ മാത്രം മാര്‍ക്ക്‌ 
നല്‍കുക. ആവശ്യമെങ്കില്‍ ചോദ്യം എഴുതിയെടുത്തു ചെയ്യാന്‍ സമയം 
നല്‍കണം.) 


ഉത്തരം: ആണ്‍മക്കള്‍ ദ. പെണ്‍മക്കള്‍ 4 


